Reg . No. രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNN 


- 


ക 


രള സർക 


രക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


27th September 2011 
2011 സെപ്റ്റംബർ 27 

5th Aswina1933 
1933 ആശ്വിനം 5 


y 38 


വാല്യം 56 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


നമ്പർ എ . ഇ .( 3 ) - 863 / 2010 . 

2011 ആഗസ്റ്റ് 22. 
കേരള ഗവർണ്ണർക്കു വേണ്ടി തിരുവനന്തപുരം കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
( പ വ ത്തി ക്ക് നിശ്ചിത യോഗ്യ ത യു ളള അംഗീകൃത 
കരാറുകാരിൽ നിന്നും മത്സര സ്വഭാവമുളള ദർഘാസുകൾ 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊളളുന്നു . കവറിന്റെ പുറത്ത് 
പ്രവൃത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 
4 - 10 - 2011 - ന് വൈകുന്നേരം 3 മണിവരെ ഈ ഓഫീസിൽ 
സ്വീക രി ക്കു ന്നതും അന്നേ ദിവസം ഹാജരുള്ള 
കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന 
ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കു ന്ന തുമാ ണ് . 
പ്രസ്തുത ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധിയായാൽ 
അടുത്ത പ്രവൃത്തിദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 

- പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും - കഴക്കൂട്ടം 
ബി . എം . എഫ്. സി . യിൽ മിനി ബസ് ഷെഡും ചാണക 
ഷെഡും നിർമ്മാണം - 3,00,000. 

നിരതദ്രവ്യം- - - 7,500 
ദർഘാസ് ഫോറത്തിന്റെ വില - 600 + വാറ്റ്. 


പണി തീർക്കുന്നതിന്റെ കാലാവധി 3 മാസം. 

ദർഘാസ് പ്രമാണം തിരുവനന്തപുരംവെള്ളായണിയിലുള്ള 
അ സിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ( ക്യ ഷി ) 
കാര്യാ ല യ ത്തിൽനിന്നും ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് ക് 
1 മണിവരെ ലഭിക്കുന്ന താ ണ് . ദർഘാസ് പ്രമാണങ്ങൾ 
ആവശ്യപ്പെട്ടുകൊണ്ട്അപേക്ഷ സമർപ്പിക്കേണ്ടതും നിശ്ചിത 
വിൽപ്പന നികുതി അടക്കം ഈ ഓഫീസിലടച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ അധിക 
പകർപ്പിന് വിൽപ്പന നികുതി അടക്കം പ്രത്യേക വില 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികളുടെ വില യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. 

- ദർഘാസ് പ്രതിക അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) 
തിരുവനന്തപുരം എന്ന പേരിൽ അടച്ച് നിശ്ചിത തുകയുടെ 
ബാങ്ക് ഡാഫ് റ്റ് നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യമില്ലാത്തതും 
താമസിച്ചു ലഭിക്കുന്നതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാസിനോടൊപ്പം പ്രിലിമിനറി എഗ്രിമെന്റ് - 100 - ന്റെ 
മുദ്രപ്പത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ പൂരിപ്പിച്ച് 
സമർപ്പിക്കേണ്ടതാണ്. യാതൊരു കാരണവും കൂടാതെ 
ദർഘാസുകൾ പൂർണ്ണമായോ ഭാഗികമായോ നിരസിക്കുവാനുള്ള 


27th SEP, 2011 ) 


AGRICULTURE DEPARTMENT 


122 


അധികാരം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ 
നിക്ഷിപ്തമായിരിക്കും. പൊതുമരാമത്ത് വകുപ്പിൽ 
ദർഘാസിനെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ 
ദർഘാസിനും ബാധകമാണ്. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് - ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
വെള്ളായണി, തിരുവനന്തപുരം. എഞ്ചിനീയർ (കൃഷി). 


ടെണ്ടർ/ ലേല പരസ്യം 


നമ്പർ എ . ഇ .(2 )473/ 2011. 

2011 സെപ്റ്റംബർ 2. 
കേരള ഗവർണ്ണർക്കു വേണ്ടി കൃ ഷി അസിസ്റ്റന്റ് 
എക് സികട്ടീവ് എഞ്ചിനീയർ, വെള്ളായണി പി . ഒ ., 
തിരുവനന്തപുരം. ടി ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളതും വകുപ്പിന് 
ഉപയോഗമല്ലാത്തതുമായ താഴെ പറയുന്ന വാഹനങ്ങൾ 
12 - 10 - 2011 പകൽ 2.30 - ന് ഈ ഓഫീസിൽവച്ച് പരസ്യമായി 
ലേലം / ടെണ്ടർ വഴി വിൽപ്പന നടത്തുന്നു. 

- ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യപ്പെടുന്നവർ കൃത്യ 
സമയത്ത് ഹാജരാകേണ്ടതും അന്നേ ദിവസം പകൽ 12. 30 - ന് 
മുമ്പായി താഴെ കാണുന്ന നിരക്കിൽ നിരതദ്രവ്യം ലേല 
സ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 


നിരതദ്രവ്യം ഇല്ലാത്ത ടെണ്ടറുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. കവറിന്റെ മുകളിൽ വാഹനത്തിന്റെ രജിസ്റ്റർ 
നമ്പർ രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. ടെണ്ടറുകൾ 
12 - 10 - 2011- ന് ഉച്ചകഴിഞ്ഞ് 2.30 മണിക്ക് നടത്തുന്ന പരസ്യ 
ലേലത്തിന് ശേഷം തദവസരത്തിൽ സന്നിഹിതരായിട്ടുള്ള 
ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലത്തിലോ 
ടെണ്ടറിലോ കൂടുതൽ തുക കാണിക്കുന്നവർക്ക് ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ടിയാൻ ഉടൻ തന്നെ 
ലേലം/ ടെണ്ടർ തുകയുടെമൂന്നിൽ ഒന്ന് സംഖ്യ നിരതദ്രവ്യം 
കഴിച്ച് ലേല സ്ഥലത്ത് വച്ച്തന്നെ അടയ്ക്കേണ്ടതും ബാക്കി 
തുക ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 10 
ദിവസത്തിനകം അടച്ച് വാഹനം സ്വന്തം ചെലവിൽ നീക്കം 
ചെയ്യേണ്ടതുമാണ്. മേൽ വാഹനങ്ങളുടെ വിൽപ്പന 
നിലവിലുള്ള മൂല്യവർദ്ധിത നികുതിക്ക് വിധേയമായിരിക്കും. 
മേൽ പ്രസ്താവിച്ച നിബന്ധനകൾക്ക് വിപരീതമായി ലേലം/ 
ടെണ്ടർ കൊണ്ടയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തുടർന്നുള്ള 
ലേലക്കാർക്ക് ലേലം ഉറപ്പിക്കുന്നതും അതിന് സാധിക്കാതെ 
വരുമ്പോൾ ലേലം/ ടെണ്ടർ ചെയ്ത വാഹനം പുനർ ലേലം 
ചെയ്യുന്നതും ആയതിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം 
സംഭവിക്കുകയാണെങ്കിൽ ആയത് ഏറ്റവും ആദ്യം ലേലം/ 
ടെണ്ടർ കൊണ്ട് ആളിൽ നിന്നും ഈടാക്കുന്നതും ടിയാൻ 
അടച്ച നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമാണ്. 
അഥവാ പുനർ ലേലത്തിൽ ലാഭമുണ്ടാകുകയാണെങ്കിൽ ടിയാന് 
ആയതിൽ യാതൊരുവിധ അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല. 
ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ നഷ്ടപ്പെട്ടവർക്ക് 
നിരതദ്രവ്യം മടക്കി കൊടുക്കുന്നതാണ്. ടെണ്ടർ / ലേലത്തിൽ 
പങ്കെടുക്കുന്നവർ മേൽ പ്രസ്ഥാവിച്ച നിബന്ധനകൾ 
പാലിക്കേണ്ടതാണ്. ലേലം ചെയ്യാനുള്ള വാഹനം എല്ലാ 
പ്രവർത്തി ദിവസവും രാവിലെ 10 മണി മുതൽ 5 മണി 
വരെയുള്ള സമയങ്ങളിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി)-യുടെ അനുവാദത്തോടെ ഈ ഓഫീസിൽ 
വന്ന് പരിശോധിക്കാവുന്നതും കൂടുതൽ വിവരങ്ങൾ 
ശേഖരിക്കാവുന്നതുമാണ്. 12 - 10 -2011 - ൽ ഏതെങ്കിലും 
കാരണവശാൽ അവധിയാവുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം മേൽ നിബന്ധനകൾ പ്രകാരം ലേലം 
നടത്തുന്നതായിരിക്കും. യാതൊരു കാരണവും കൂടാതെ 
ലേലത്തീയതി മാറ്റുന്നതിനും ലേലം നിർത്തിവയ്ക്കുന്നതിനും 
അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള പൂർണ്ണ അധികാരം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) യിൽ നിക്ഷിപ്തമാണ്. 


കമ 
നമ്പർ 


രജി. നമ്പർ 


വാഹനം മോഡൽ നിരത 

- ദ്രവ്യം 


| 1 


2, 000 


അംബാസിഡർ 1996 

കാർ 


കെ . എൽ. 01. 
എച്ച്. 7060 

കെ . എൽ. 01 
ജി . 1010 


- 2 


- 


,, 


1995 


1995 


2,000 


3 


കെ . ഇ . വി. 3615 


1984 


2 ,000 


- മേൽപ്പറഞ്ഞ വാഹനങ്ങൾക്ക് മുൻകൂട്ടി സീൽ ചെയ്ത 
ടെണ്ടറുകളും സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ നൽകാൻ 
ആഗ്രഹിക്കുന്നവർ ആയത് വെള്ള കടലാസ്സിൽ എഴുതി 
അ സിസ്റ്റന്റ് എക് സികട്ടീവ് എഞ്ചിനീയർ (കൃഷി) 
വെള്ളായണി പി. ഒ., തിരുവനന്തപുരം- 695 522 എന്ന്മുദ്രണം 
ചെയ്ത കവറിൽ 12 - 10 - 2011 - ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി 
കിട്ടത്തക്ക വിധം അയയ്ക്കേണ്ടതാണ്. ടെണ്ടറിനോടൊപ്പം 
മേൽപ്പറഞ്ഞ നിരgദ വ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി), തിരുവനന്തപുരത്തിന്റെ പേരിൽ എടുത്ത 
ഡിമാന്റ് ഡ്രാഫ്റ്റായി ഉണ്ടായിരിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ 


- ( ഒപ്പ്) 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
വെള്ളായണി, തിരുവനന്തപുരം. എഞ്ചിനീയർ (കൃഷി). 


